Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കേരള 


ള സർക്ക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


10th December 2013 
2013 ഡിസംബർ 10 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


| 19th Agrahayana 1935 
1935 അഗ്രഹായനം 19 


PART III 


Commissionerate of Land Revenue 


MALAPPURAM DISTRICT 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടികമം 

( ഹാജർ: കെ . ഗോപാലൻ) 
നമ്പർ ജെ -3980/ 2009/ ഡി. ഡിസ്( 2). 2013 ഒക്ടോബർ 28. 
വിഷയം: - എം . എൽ. ആർ. നിയമം - തിരൂ ര ങ്ങാടി താലൂക്ക് 

- എ . ആർ. നഗർ വില്ലേജ് റി . സ 109 / 2 - ൽപ്പെട്ട 
10 സെന്റ് സി . കെ . ഭൂമി- പട്ട യ ഭൂ മിയായി 
രജിസ്റ്റർ ചെയ്യുന്നത്- അനുമതി നൽകി ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന; - (1) ശ്രീ . മാഞ്ചീരി വേലായുധൻഎന്ന യാളുടെ 

6 - 5 - 1998- ലെ അ പേക്ഷ . 
(2) തിരൂരങ്ങാടി തഹശീൽദാരുടെ 10 -6- 2009- ലെ 

ജി -1883 / 98 നമ്പർ റിപ്പോർട്ട്. 
- തിരൂരങ്ങാടി താലൂക്ക്എ . ആർ. നഗർ വില്ലേജ് റി . സ . 109 /2 - ൽ 
പെട്ട 10 സെന്റ് നി. കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന ( 1) പ്രകാരം 
അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷയിന്മേൽ തിരൂരങ്ങാടി 
തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തുകയും തഹശീൽദാർ 
സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേക്ഷാ ഭൂമി തിരൂ ര ങ്ങാടി സബ് രജി സ് ടാർ 
ഓഫീസിലെ 356 /93 നമ്പർ ആധാര പ്രകാരം നെടുങ്ങാട്ട് 


അയ്യപ്പൻ എന്നയാളിൽ നിന്നും ജന്മം തീരു ലഭിച്ച് 
കൈവശം വെച്ചുവരുന്നതും, പലവക ഇനത്തിൽ നികുതി അട 
വ ക്ക് 1 

യ ി 
ട്ടുള്ളതും, പഞ്ചായത്തിൽ നിക്ഷിപ്തമല്ലാത്ത ഭൂമിയുമാണെന്ന് 
തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

-- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം 
ഹാജരാകുന്നതിന് അപേക്ഷകന് നോട്ടീസ് നൽകുകയും 
അപേക്ഷകൻ 17 - 8 - 2011 - ന് ഹാജരാകുകയും ചെയ്തു . കൂടാതെ 
3- 11 -2011 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . അപേക്ഷകർ 356 / 93 
നമ്പർ ആധാരപ്രകാരം റി . സ . 109 / 2 - ൽ പെട്ട 10 സെന്റ്ഭൂമി 

കൈവശം വെച്ചുവരുന്നതായി ബോദ്ധ്യപ്പെട്ടു . ടി ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റുന്നതിന് അയൽ ഭൂവുടമകൾ സമ്മതപത്രം 
നൽകിയിട്ടുണ്ട്. 

- സ്ഥല പ രി ശോ ധ ന യു ടേയും, തഹ ശീൽദാരുടെ 
റിപ്പോർട്ടി ന്റെ യും , രേഖ കൾ പരി ശോ ധിച്ചതിന്റെയും 
അടിസ്ഥാനത്തിൽ അപേക്ഷക്കാധാരമായ റി . സ . 109 / 2 - ൽപ്പെട്ട 
10 സെന്റ് സി . കെ . ഭൂമി അപേക്ഷ കൻ, ഭാര്യ വസന്ത, 
എന്നിവർ കൂട്ടായി കൈവശം വെച്ചു വരു ന്ന താ ണെന്ന് 
വ്യക്ത മാ കു ക യു ണ്ടായി. ആയതിന്റെ അടിസ്ഥാ ന ത്തിൽ 
തിരൂ ര ങ്ങാടി താലൂക്ക് എ . ആർ. നഗർ വില്ലേജ് 
റി . സ . 109/2 - ൽപ്പെട്ട 10 സെന്റ്ഭൂമി ശ്രീ. മാഞ്ചീരി വേലായുധൻ 
s/ o വേലു , ശ്രീമതി വസന്ത w / o വേലായുധൻ എന്നവരുടെ 
പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി 
രജി സ്റ്റർ ചെയ്തു നൽകു ന്ന തി നെ തിരെ ആക്ഷേപങ്ങൾ 
ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 28 - 2 -2012 - ലെ 9 -ാം നമ്പർ കേരള 
ഗസറ്റിലും, താലൂക്ക് ഓഫീസ്, വില്ലേജാഫീസ്, ഗ്രാമ പഞ്ചായത്ത്, 
കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും വഹസ്ഥലത്തും 
പര സ്യ പ്പെ ടു ത്തി യെ ങ്കിലും ആരുംതന്നെ ആക്ഷേ പമോ 
അവകാശമോ തേർച്ചയോഉന്നയിച്ചിട്ടില്ല. 

മേൽ സാഹചര്യത്തിൽ, തിരൂരങ്ങാടി താലൂക്ക് എ . ആർ. 
നഗർ വില്ലേജ് റി. സ . 109/ 2 - ൽപ്പെട്ട 10 സെന്റ് നി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ . മാഞ്ചീരി വേലായുധൻ, ഭാര്യ വസന്ത 
എന്ന വ രുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി 
ഇതിനാൽ ഉത്തരവാകുന്നു . 
-- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും 
അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി 
ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽഓഫീസ്, 

- ( ഒപ്പ്) 
തിരൂർ. 

- റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 
നമ്പർ ജെ - 4434 /2003 ( 1). 

-- 2013 നവംബർ 7. 
- പൊന്നാനി താലൂക്ക്, തവനൂർ വില്ലേജ് റി. സ . 182/ 8 - ൽപ്പെട്ട 
24 സെന്റ് സി . കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ട യ ഭൂമിയായി രജിസ്റ്റർ ചെയ്യു ന്നതിന് അനുമതിക്കായി 
ശ്രീ . പടിയ്ക്കൽ ഗോപാലകൃഷ്ണൻ നായർ s/ o രാമൻ നായർ, 
പി. ഒ. തവനൂർ എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി 
അപേക്ഷകന്റെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ നോട്ടീസ് പര സ്യ പ്പെടു ത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽഓഫീസ്, 

- ( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


